O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ഫെബ്രുവരി 01 
Tuesday , 01th February 2022 


1197 മകരം 18 


1943 മാഘം 12 


18th Makaram 1197 


12th Magha 1943 


വാല്യം 11 


നമ്പർ 


5 


Vol . XI 


No. 


Part III 


Commissionerate of Land Revenue 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4012 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : A3 / 1779221 


17-01-2022 


അ 


കാട്ടാക്കട താലൂക്കിൽ അമ്പൂരി വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ആർ ഷീജ ഉദയകുമാർ കല്ലേമാക്കൽ വീട 
അമ്പൂരി അമ്പൂരി പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് , പണയം ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 

ഒ 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അമ്പൂരി വില്ലേജിൽ പരേതയുടെ ഭർത്താവ് ഉദയകുമാർ കെ എസ് , കല്ലേമാക്കൽ വീട് 
അമ്പൂരി അമ്പൂരി പി ഒ , ബോധിപ്പിച്ച അപേക്ഷ അമ്പൂരി വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-10-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . മൈനർ താഴെയുള്ള ലിസ്റ്റിൽ ക്രമ 
നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കററ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഉദയകുമാർ കെ എസ് 


ഭർത്താവ് 


49 


2 


| അർജുൻ യു 


മകൻ 


17 


3 


ആദിത്യൻ യു 


മകൻ 


15 


നമ്പർ : A3 / 3927 / 22 


15-01-2022 


അവകാശ 


കാട്ടാക്കട താലൂക്കിൽ വീരണകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിജയകുമാരൻ നായർ പി വിജയശ്ര 
1 ീ ആനാകോട് പന്നിയോട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വീരണകാവ് വില്ലേജിൽ പരേതൻറെ ഭാര്യ ശ്രീകുമാരി സി , വിജയശ്രീ ആനാകോട് 
പന്നിയോട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വെള്ളനാട് വീരണകാവ് വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 09-12-2021 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാവ് ജീവിച്ചിരിപ്പുണ്ട് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി ക ഴി ഞ്ഞും ത പാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ശ്രീകുമാരി സി 


ഭാര്യ 


66 


2 


അനീഷ് വി നായർ 


മകൻ 


42 


3 


അനു വിജയൻ 


| മകൾ 


40 


നമ്പർ : A3 / 3719 / 22 


15-01-2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4013 


Revenue Department 


01th February 2022 


അനന്തരാവകാശ 


കാട്ടാക്കട താലൂക്കിൽ മണ്ണൂർക്കര വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ എ അബ്ദുൾ ജലീൽ ഷാജി മൻസിൽ , 
പേഴുംമൂട് കുറ്റിച്ചൽ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് മറ്റു ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി മണ്ണൂർക്കര വില്ലേജിൽ പരേതൻറെ ഭാര്യ റഫീക്ക എസ് , ഷാജി മൻസിൽ , പേഴുംമൂട് കുറ്റിച്ചൽ പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ മണ്ണർക്കര വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 16-05-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 
താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല മൈനർ താഴെയുള്ള 
ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


റഫീക്ക എസ് 


ഭാര്യ 


41 


2 


മകൻ 


20 


3 


മകൾ 


16 


| മുഹമ്മദ് അൽത്താഫ് എ 
ഫാത്തിമ ഫർഹാന ആർ 
ആയിഷ 
| നജുമുനിസ ബീവി എസ് 


4 


മകൾ 


12 


5 


മാതാവ് 


72 


നമ്പർ : A3 / 1857621 


17-01-2022 


കാട്ടാക്കട താലൂക്കിൽ കീഴാറൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ അംബുജാക്ഷൻ ബി , അംബിക എസ് 
അശ്വതി ഭവൻ ഇടവാൽ ഒറ്റശേഖരമംഗലം പി ഒ എന്നയാളുടെ 

അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കീഴാറൂർ വില്ലേജിൽ പരേതരുടെ മകൾ അഖില എ , അശ്വതി 
ഭവൻ ഇടവാൽ ഒറ്റശേഖരമംഗലം പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കീഴാറൂർ അതിയന്നൂർ വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻക്കാർ യഥാക്രമം 23-08-2021 , 
5/06/2017 തീയതികളിൽ മരണപെട്ടതയും പരേത ൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ 
മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 
ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


അനുജ എ 


മകൾ 


37 


2 


അലീന എ 


മകൾ 


36 


3 


| അഖില 

എ 


മകൾ 


| 


31 


നമ്പർ : A3 / 369622 


17-01-2022 


കാട്ടാക്കട താലൂക്കിൽ മാറനല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മണികണ്ഠൻ നായർ കെ സായി നന 
ദനം കോടത്തൂർ കൂവളശ്ശേരി പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ആർ റ്റി ഒ ഓഫീസ് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാറനല്ലൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ബിന്ദു കെ എസ് 
സായി നന്ദനം കോടന്നൂർ കൂവളശ്ശേരി പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മാറനല്ലൂർ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4014 


KERALA GAZETTE 


Part III 


അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-06-2019 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട് 

മൈനർ താഴെയുള്ള 

ലിസ്റ്റിൽ ക്രമ നമ്പർ 1 ൻറെ സംരക്ഷണത്തിലാണ് . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു . 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


49 


2 


| ബിന്ദു കെ എസ് 
ഗൗരിനന്ദ ബി എം 
ശ്രീനന്ദ ബി 


മകൾ 


21 


3 


| മകൾ 


16 


4 


ഗൗരികുട്ടി അമ്മ 


മാതാവ് 


76 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4015 


Revenue Department 


01th February 2022 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : A3 / 386122 


19-01-2022 


കാട്ടാക്കട താലൂക്കിൽ വീരണകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുദർശനൻ നായർ നിതിൻ ഭവ 
ൻ പുളിങ്കോട് പൂവച്ചൽ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ഇൻഷുറൻസ് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വീരണകാവ് വില്ലേജിൽ പരേതൻറെ ഭാര്യ പ്രേമലത എസ് , നിതിൻ ഭവൻ പുളിങ്കോട് 
പൂവച്ചൽ പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വീരണകാവ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 10-09-2019 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട് 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭാര്യ 


54 


2 


| പ്രേമലത എസ് 
നിതിൻ എസ് പി 
സുധിൻ എസ് പി നായർ 


മകൻ 


29 


3 


മകൻ 


28 


4 


ഭാരതി അമ്മ 


| മാതാവ് 


85 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4016 


KERALA GAZETTE 


Part III 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : A3 / 17148 / 21 


27-01-2022 


പരേതരുടെ മകനും സഹോദരനും 


കാട്ടാക്കട താലൂക്കിൽ വീരണകാവ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിജയൻ , കൗസല്യ , നിഷ വിജയൻ 
നിമേഷ് ഭവൻ , ഇന്ദിരനഗർ , പന്നിയോട് പി ഒ എന്നിവരുടെ അവകാശികൾക്ക് ജോലി ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വീരണകാവ് വില്ലേജിൽ 
ആയ നിമേഷ് വി കെ , നിമേഷ് ഭവൻ , ഇന്ദിരനഗർ , പന്നിയോട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വീരണകാവ് ഏനാത്ത് 
വില്ലേജ് ഓഫീസർമാർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ 
ടിയാൾക്കാർ യഥാക്രമം 11/06/2019 , 15-05-2021 , 22/04/2021 തീയതികളിൽ മരണപ്പെട്ടതായും പരേതരുടെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


വയസ് 


1 


പേര് 

പരേതൻ പരേതയുമായുള്ള ബന്ധം 
നിമേഷ് വി കെ ( മരണപെട്ട നിഷ വിജയന്റെ സഹോദരൻ | മകൻ 
നിസ വിജയൻ കെ ( മരണപെട്ട നിഷ വിജയന്റെ സഹോദരി } | മകൾ 


29 


2 


30 


നമ്പർ : A3 / 18715 / 21 


20-01-2022 


അവകാശ 


കാട്ടാക്കട താലൂക്കിൽ പെരുങ്കുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സന്തോഷ് കുമാർ വാറുവിളാകത്ത് വീട് 
പൂഞ്ഞംകോട് കട്ടയ്ക്കോട് പി ഓ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരുങ്കുളം വില്ലേജിൽ പരേതൻറെ മാതാവ് ഇന്ദിരകുമാരി , വാറുവിളാകത്ത് വീട് , 
പൂഞ്ഞംകോട് കട്ടയ്ക്കോട് പി ഓ , ബോധിപ്പിച്ച അപേക്ഷ പെരുങ്കുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-01-2020 -ൽ മരണപ്പെട്ടതായും 
പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ 
മാതാവ് ജീവിച്ചിരിപ്പുണ്ട് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ജോൺ 


പിതാവ് 


67 


നമ്പർ : A3 / 5905 / 20 


27-01-2022 


കാട്ടാക്കട താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബി സൗധമ്മ ശിവാലയം , നൂലിയോട് 
, ചേമ്പുപറമ്പ് വിളപ്പിൽശാല പി ഓ എന്നയാളുടെ അവകാശികൾക്ക് മറ്റു ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4017 


Revenue Department 


01th February 2022 


അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളപ്പിൽ വില്ലേജിൽ പരേതയുടെ സഹോദരൻ പങ്കജാക്ഷൻ ബി , ശിവാലയം , 
നൂലിയോട് , ചേമ്പുപറമ്പ് വിളപ്പിൽശാല പി ഓ , ബോധിപ്പിച്ച അപേക്ഷ വിളപ്പിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-10-2019 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| ലളിത ബി 


സഹോദരി 


78 


2 


പങ്കജാക്ഷൻ ബി 


സഹോദരൻ 


69 


3 


| സുധേശൻ 


സഹോദരൻ 


62 


4 


രാധ 


സഹോദരി 


56 


5 


രതീഷ് എസ് ( മരണപെട്ട സഹോദരി വിജയമ്മയുടെ മകൻ 


അനന്തിരവൻ 


40 


നമ്പർ : A3448822 


27-01-2022 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ ബീനകുമാരി എസ് കെ ശ്രുതി 
ഭവൻ കെ വി നഗർ കുരിശുമുട്ടം പേയാട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ആശ്രിതനിയമനം ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളവൂർക്കൽ വില്ലേജിൽ പരേതയുടെ ഭർത്താവ് 
അനിൽകുമാർ കെ എം , ശ്രുതി ഭവൻ കെ വി നഗർ കുരിശുമുട്ടം പേയാട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ വില്ലേ 
ജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 
28-12-2021 -ൽ മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് 
ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ള ണ്ടതും കാലാവധി 

കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഭർത്താവ് 


57 


2 


| അനിൽകുമാർ കെ എം 
ശ്രുതി ബി അനിൽ 
സിജോ ബി അനിൽ 


മകൾ 


26 


3 


| മകൻ 


20 


നമ്പർ : A3 / 4111 / 22 


27-01-2022 


കാട്ടാക്കട താലൂക്കിൽ മാറനല്ലൂർ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സി കേശവൻകുട്ടി ചന്ദ്രിക ഭവൻ 
ഇറയാംകോട് തൂങ്ങാംപാറ കണ്ടല പി ഒ 

എന്നയാളുടെ 

അവകാശികൾക്ക് ബാങ്ക് കോടതി ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മാറനല്ലൂർ വില്ലേജിൽ പരേതൻറെ ഭാര്യ ചന്ദ്രികകുമാരി 
എം കെ , ചന്ദ്രിക ഭവൻ ഇറയാംകോട് തൂങ്ങാംപാറ കണ്ടല പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മാറനല്ലൂർ വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 22-06-2019 - 
ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4018 


KERALA GAZETTE 


Part III 


ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ചന്ദ്രികകുമാരി എം കെ 


ഭാര്യ 


64 


2 


ബിജു ശങ്കർ സി കെ 


മകൻ 


43 


3 


സിമി കെ സി . 


മകൾ 


42 


4 . 


ഷിജു സി കെ 


| മകൻ 


39 


നമ്പർ : A3 / 386322 


27-01-2022 


കാട്ടാക്കട താലൂക്കിൽ കള്ളിക്കാട് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ വിഷ്ണു മഹേഷ് ഭവൻ മഞ്ചാടിമൂട് 
കള്ളിക്കാട് മൈലക്കര പി ഒ എന്നയാളുടെ അവകാശികൾക്ക് എൽ ഐ സി ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി കള്ളിക്കാട് വില്ലേജിൽ പരേതൻറെ മാതാവ് ഉഷ എൽ , മഹേഷ് ഭവൻ മഞ്ചാടിമൂട് 
കള്ളിക്കാട് മൈലക്കര പി ഒ , ബോധിപ്പിച്ച അപേക്ഷ കള്ളിക്കാട് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 04-04-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് 
ജീവിച്ചിരിപ്പുണ്ട് അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴി ഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആ ക്ഷേ പ ങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ഉഷ എൽ 


മാതാവ് 


69 


നമ്പർ : A3 / 3919122 


27-01-2022 


കാട്ടാക്കട താലൂക്കിൽ വിളവൂർക്കൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സുരേന്ദ്രൻ ആർ അരുൺ നിവാസ 
പൊറ്റയിൽ പെരുകാവ് പി ഒ 

എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി വിളവൂർക്കൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ സുലോചന ആർ , അരുൺ നിവാസ് 
പൊറ്റയിൽ പെരുകാവ് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ വിളവൂർക്കൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 27-08-2020 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ട തും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


സുലോചന കെ 


ഭാര്യ 


60 


2 


അരുൺകുമാർ എസ് 


| മകൻ 


39 


3 


| രേഷ് എസ് എസ് 


മകൾ 


37 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4019 


Revenue Department 


01th February 2022 


നമ്പർ : A3 / 425422 


27-01-2022 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ ജയകുമാരൻ നായർ രാധ 
സദനം 21/171 , പ്ലാവിള ഊരുട്ടമ്പലം പി ഒ എന്നയാളുടെ അവകാശികൾക്ക് പെൻഷൻ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മലയിൻകീഴ് വില്ലേജിൽ പരേതൻറെ ഭാര്യ രാധിക ബി എൽ , രാധ സദനം 21/171 , 
പ്ലാവിള ഊരുട്ടമ്പലം പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-12-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് 
ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം 
ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| രാധിക ബി എൽ 


ഭാര്യ 


51 


2 


അരുൺസായി ജെ ആർ 


മകൻ 


25 


നമ്പർ : A3 / 4331 / 22 


27-01-2022 


കാട്ടാക്കട താലൂക്കിൽ പെരുങ്കുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ സതീഷ് കുമാർ വി സതീഷ് ഭവൻ 
കൊണ്ണിയൂർ പുനലാൽ പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരുങ്കുളം വില്ലേജിൽ പരേതൻറെ ഭാര്യ മല്ലിക ഒ , സതീഷ് ഭവൻ കൊണ്ണിയൂർ 
പുനലാൽ പി ഒ , ബോധിപ്പിച്ച അപേക്ഷ പെരുങ്കുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന 
റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 28-08-2017 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത 
അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട് 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


മല്ലിക ഒ 


ഭാര്യ 


51 


2 


അനന്ദു എം എസ് 


മകൻ 


25 


3 


| അഭിറാം എം എസ് 


മകൻ 


21 


4 


ശാന്തകുമാരി 


മാതാവ് 


77 


നമ്പർ : A34338 / 22 


27-01-2022 


അനന്തരാവകാശ 


കാട്ടാക്കട താലൂക്കിൽ വിളപ്പിൽ വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ നന്ദകുമാർ ശങ്കുചക്രം ചെറുപാറ 
പേയാട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് മറ്റു ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
സർട്ടിഫിക്കറ്റിനായി വിളപ്പിൽ വില്ലേജിൽ പരേതൻറെ ഭാര്യ പത്മജ എസ് എൽ , ശങ്കുചക്രം ചെറുപാറ പേയാട് പി ഒ , 
ബോധിപ്പിച്ച അപേക്ഷ വിളപ്പിൽ വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ 
സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 03-07-2021 -ൽ മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4020 


KERALA GAZETTE 


Part III 


താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


| പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


പത്മജ എസ് എൽ 


ഭാര്യ 


62 


2 


അരുൺമേനോൻ പി എൻ 


മകൻ 


31 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4021 


Revenue Department 


01th February 2022 


Thiruvananthapuram District 


Kattakada Taluk 


NOTICE 


നമ്പർ : A3 / 397222 


27-01-2022 


കാട്ടാക്കട താലൂക്കിൽ പെരുങ്കുളം വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ മേഴ്സി ബായി മേഴ്സി ഭവൻ 
മരത്തകിടി ഉറിയാക്കോട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് വിവിധ ആവശ്യത്തിനു ഹാജരക്കുന്നതിനായി 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി പെരുങ്കുളം വില്ലേജിൽ പരേതയുടെ മകൾ ഷൈനി എം ദാസ് , മേഴ്സി ഭവൻ 
മരത്തകിടി ഉറിയാക്കോട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ പെരുങ്കുളം വില്ലേജ് ഓഫീസർ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 11-04-2017 -ൽ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . അതനുസരിച്ച് അവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും 
തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| സൽവദാസ് ബി 


| ഭർത്താവ് 


79 


2 


| ഷൈനി എം ദാസ് 


മകൾ 


42 


3 


ഷൻ എം ദാസ് 


മകൻ 


40 


നമ്പർ : A3 / 4217 / 22 


27-01-2022 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ കെ എസ് ജ്യോതിമോഹൻ 
പത്മനാഭം അന്തിയൂർക്കോണം കൊല്ലോട് പി ഒ എന്നയാളുടെ അവകാശികൾക്ക് ബാങ്ക് ആവശ്യത്തിനു 
ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മലയിൻകീഴ് വില്ലേജിൽ 

പരേതയുടെ ഭർത്താവ് പി 
മോഹനചന്ദ്രൻ , പത്മനാഭം അന്തിയൂർക്കോണം കൊല്ലോട് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് ഓഫീസർ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-09-2019 -ൽ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു 
കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ ( പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


| പി മോഹനചന്ദ്രൻ 


| ഭർത്താവ് 


68 


2 


അജിത് മോഹൻ എം ജെ 


| മകൻ 


34 


നമ്പർ : A314150 / 22 


27-01-2022 


കാട്ടാക്കട താലൂക്കിൽ മലയിൻകീഴ് വില്ലേജിൽ താമസിച്ചുവരവെ അന്തരിച്ചുപോയ രാമചന്ദ്രൻ നായർ ജി ശോഭന 
ഭവൻ ഇടവിളാകം മലയിൻകീഴ് പി ഒ എന്നയാളുടെ 

അവകാശികൾക്ക് പെൻഷൻ , ബാങ്ക് ആവശ്യത്തിനു 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4022 


KERALA GAZETTE 


Part III 


ഹാജരക്കുന്നതിനായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി മലയിൻകീഴ് വില്ലേജിൽ പരേതൻറെ ഭാര്യ ശോഭനാകുമാരി 
ഡി , ശോഭന ഭവൻ ഇടവിളാകം മലയിൻകീഴ് പി ഒ , ബോധിപ്പിച്ച അപേക്ഷ മലയിൻകീഴ് വില്ലേജ് ഓഫീസർ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തി വന്ന റിപ്പോർട്ടും മരണ സർട്ടിഫിക്കറ്റും പരിശോധിച്ചതിൽ ടിയാൻ 15-09-2021 -ൽ 
മരണപ്പെട്ടതായും പരേതൻറെ നിയമനുസൃത അവകാശികളായി താഴെ പറയുന്നവർ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു . 
പരേതന്റെ മാതാവ് ജീവിച്ചിരിപ്പില്ല അതനുസരിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗവൺമെൻറ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ ഈ 
ഓഫീസിൽ നേരിട്ട് രേഖാമൂലം ബോധിപ്പിച്ചു കൊള്ളണ്ടതും കാലാവധി കഴിഞ്ഞും തപാൽ മാർഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലാത്തതുമാകുന്നു . 


ക്രമ നമ്പർ 


പേര് 


പരേതൻ പരേതയുമായുള്ള ബന്ധം 


വയസ് 


1 


ശോഭനകുമാരി ഡി 


ഭാര്യ 


62 


2 


മകൻ 


38 


ശിവപ്രസാദ് 
| ഹരിപ്രസാദ് 


3 


മകൻ 


36 


4 


ശ്യാംപ്രസാദ് 


| മകൻ 


32 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 


Digitally signed by Salim A 
Date : 2022.02.01 05:04:17 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


